Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


കേയി 


GOVE 


ള സർക് 


ക്കാർ 


- 


WNMENT OF 


- 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II | 
വാല്യം 2 | 


15th January 2013 
2013 ജനുവരി 15 
25th Pousha 1934 
1934 പൌഷം 25 


1 


3 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ A4- 142/ CR . 

2012 ഡിസംബർ 11. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 142/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസർഗോഡ് ജില്ല ഹോസ്തുർഗ്ഗ് 
താലൂക്ക്ചീമേനി വില്ലേജ് ആമത്തല മുസ്ലീം ജമാഅത്ത്& 
ഖുവ്വത്തുൽ ഇസ്ലാം മദ്രസ്സ വക തൃക്കരിപ്പൂർ സ . റ. ഓഫീസിലെ 
889 / 98 -ാം നമ്പർ ആധാര പ്രകാരമുള്ള റി . സ . 260/14 / 1A1 - ൽ 
പ്പെട്ട 4 സെന്റ് ഭൂമി 3073 / 83 നമ്പർ ആധാര പ്രകാരമുള്ളതും 
റി. സ . 260 /14/1A1 - ൽപ്പെട്ടതുമായ 5/ 2 സെന്റ് വസ്തവുമായി 
പരസ്പരം ഒത്തുമാറ്റം നടത്തുന്നതിന് ബോർഡിന്റെ അനുമതി 
തേടി വഖഫിന്റെ സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


മേൽ പ്രകാരമുള്ള വസ് തു ഒത്തു മാറ്റം വഖഫിന് 
ഗുണകരമാണെന്ന് കാണുന്നതിനാൽ ആയത് അനുവദിക്കുന്ന 
കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ, 
ആക്ഷേപങ്ങളോ ഉണ്ടങ്കിൽ ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം 
ഓഫീസർ ഇൻ ചാർജ്ജ്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഡിവിഷണൽ ഓഫീസ്, താണ പി . ഒ ., കണ്ണൂർ- 12 എന്ന 
വിലാസത്തിൽ ആയത് രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും 
അഭിപ്രായങ്ങളും യാതൊരു കാരണവശാലും ബോർഡ് 
- പരിഗണിക്കുന്നതല്ലെന്ന വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും 
അറിയിച്ചുകൊള്ളുന്നു . 


ഡിവിഷണൽ ഓഫീസ്, 
താണ് പി . ഒ., 
കണ്ണൂർ- 12. 


( ഒപ്പ്) 
ഓഫീസർ ഇൻ- ചാർജ്ജ്. 


